Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


© 





കേരള സര്‍ക്കാര്‍ 


Goverment of Kerala Reg. No. KL/TV(N)/634/2021-2023 























2021 പിൻ 
കേരള സററ 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
2021 ഫെ്രുവരി 2 
തിരുവനന്തപുരം, 2nd February 2021 
വാം 10 ചൊവ്വ 1196 മകരം 20 നമ്പര്‍ 
. 20th Makaram 1196 ക 
Vol. X Thiruvananthapuram, No. 
1942 മാഘം 13 
Tuesday 13th Magha 1942 
PART III 


Commissionerate of Land Revenue 


754 


KERALA GAZETTE 


[Parr 111 





(34) 


നമ്പര്‍ ജിോ6410/2020. 2020 നവംബര്‍ 23. 


തിരുവനന്തപുരം താലൂക്കില്‍ പേരൂര്‍ക്കട വില്ലേജില്‍ 
പേരൂര്‍ക്കട പി. ഒ., ഇന്ദിരാനഗര്‍ റോഡ്‌, മഠത്ത്‌ വിളാകത്ത്‌ 
വീട, ശങ്കര്‍ നിവാസില്‍ സുശീല, കെ. എന്നവര്‍ 19-10-2017-90 
തീയതി മരണപ്പെട്ടതായും വിവിധ ആവശുങ്ങള്‍ക്ക്‌ 
അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടുകൊണ്ട്‌ പരേതയുടെ 
മകന്‍ സതീശന്‍, എസ്‌. സമര്‍പ്പിച്ച അപേക്ഷയിന്‍മേല്‍ 
പേരൂര്‍ക്കട വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതയുടെ അവകാശികളായി താഴെപ്പറയുന്ന 
5 പേരാണുള്ളതെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സതീശന്‍, എസ്‌.., മകന്‍ 62 
ഗീതാഞ്ജലി, 
മഠത്തുവിളാകം, 
ഇന്ദിരാനഗര്‍ റോഡ്‌, 
പേരൂര്‍ക്കട പി. ഒ. 
2 ശോഭന കുമാരി, എസ്‌. മകള്‍ 58 


3 കുമാരി ഗീത, എസ്‌. ” 53 


4 ദേവികാറാണി, എസ്‌, ” 46 


5 ഷീജാമോള്‍, എസ്‌. എസ്‌. 44 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതയുടെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


(35) 


നമ്പര്‍ el6-27292/2020. 2020 നവംബര്‍ 23. 


തിരുവനന്തപുരം താലൂക്കില്‍ വെയിലൂര്‍ വില്ലേജില്‍ 
മുരുക്കുംപുഴ പി. ഒ., മുണ്ടയ്ക്കല്‍, ച്ര്ദതിലകത്തില്‍ തിലകന്‍ 
എന്നയാള്‍ 4-9-2020-90 തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു 
കൊണ്ട്‌ പരേതന്റെ ഭാരൃ ഷീജ തിലക്‌ സമര്‍പ്പിച്ച അപേക്ഷ 
യിന്‍മേല്‍ വെയിലൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതില്‍ പരേതന്റെ അവകാശികളായി താഴെപ്പറയുന്ന 
3 പേരാണുള്ളതെന്ന്‌ അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 ഷീജ തിലക്‌, ഭാരൃ 41 
ച്ന്്രതിലകം, 
മുണ്ടയ്ക്കല്‍, 
മുരുക്കുംപുഴ പി. ഒ. 
2 തൃഷ്ണ തിലക്‌ മകള്‍ 24 
3 വിഷ്ണു തിലകന്‍ മകന്‍ 23 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളവരാണ്‌ പരേതന്റെ അനന്തരാ 
വകാശികളെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


78 


(36) 


നമ്പര്‍ ജി6-27290/2020. 2020 നവംബര്‍ 23. 


തിരുവനന്തപുരം താലൂക്കില്‍ വെയിലൂര്‍ വില്ലേജില്‍ 
മുരുക്കുംപുഴ പി. ഒ., മുണ്ടയ്ക്കല്‍, “സ്മൃതി'യില്‍ സുമിയ, എസ്‌. 
എന്നവര്‍ 13-3-2020-90 തീയതി മരണപ്പെട്ടതായും വിവിധ 
ആവശ്യങ്ങള്‍ക്കായി അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ ആവശുപ്പെട്ടു 
കൊണ്ട്‌ പരേതയുടെ മകന്‍ മനു, എന്‍. സമര്‍പ്പിച്ച 
അപേക്ഷയിന്‍മേല്‍ വെയിലൂര്‍ വില്ലേജാഫീസര്‍ മുഖാന്തിരം 
അന്വേഷണം നടത്തിയതില്‍ പരേതയുടെ അവകാശിയായി 
താഴെപ്പറയുന്ന ഒരാള്‍ മാര്രമാണുള്ളതെന്ന്‌ അറിവായിരിക്കുന്നു. 


പേര്‍ പരേതയുമായുള്ള വയസ്‌ 
ബന്ധം 
മനു, എന്‍.., ഭര്‍ത്താവ്‌ 40 
“സ്മൃതി”, 
മുണ്ടയ്ക്കല്‍, 


മുരുക്കുംപുഴ പി. ഒ. 


മേല്‍ പരാമര്‍ശിച്ചിട്ടുള്ളയാളാണ്‌ പരേതയുടെ അനന്തരാ 
വ കാശിയെന്നുള്ള തിന്‌ അനന്തരാവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ 
കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റില്‍ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളില്‍ 
രേഖാമൂലം തിരുവനന്തപുരം തഹശീൽദാർ മുമ്പാകെ 
ഹാജരാകേണ്ടതാണ്‌. കാലാവധി കഴിഞ്ഞോ തപാല്‍മാര്‍ഗ്ഗമോ 
ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ പരിഗണിക്കുന്നതല്ല. 


താലൂക്കാഫീസ്‌, 
തിരുവനന്തപുരം. 


(പ്പ്‌) 


തഹശീൽദാർ. 


Nedumangad Taluk 


പരസ്യം 


() 


നമ്പര്‍ enile-10661/2020. 2020 ഒക്ടോബര്‍ 20. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കോലിയക്കോട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ച്രന്രികദേവി എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധവും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
ശാന്തിഗിരി പി. ഒ., നേതാജിപുരം, പൌര്‍ണ്ണമിയില്‍ 
രവീന്ദ്രന്‍ നായര്‍, കെ. ബോധിപ്പിച്ച അപേക്ഷ കോലിയക്കോട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 
28-2-2017-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‌ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 രവീന്ദ്രന്‍ നായര്‍, കെ. ഭര്‍ത്താവ്‌ 66 

2 രശ്മി, സി. ആര്‍. മകള്‍ 30 

3 രഞ്ജിത്ത്‌, സി. ആര്‍. മകന്‍ 28 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


2nd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 


95 





(2) 


നമ്പര്‍ enile-10719/2020. 2020 ഒക്ടോബര്‍ 20. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ ആനാട്‌ വില്ലേജില്‍ താമസിച്ചു 
വരവെ അന്തരിച്ചുപോയ ബിന്ദു എന്നവരുടെ അനന്തരാവകാശി 
കള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി ചുള്ളിമാനൂര്‍ പി. ഒ., ആറാംപള്ളി, 
ര്പണവത്തില്‍ രജികുമാര്‍, കെ. ബോധിപ്പിച്ച അപേക്ഷ 
ആനാട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ടിയാള്‍ 10-8-2020-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രജികുമാര്‍ ഭര്‍ത്താവ്‌ 49 
2 പ്രണവ്‌ മകന്‍ 22 
3 അഭിനവ്‌ ” 20 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ .പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(3) 


നമ്പര്‍ enile-10525/2020. 2020 ഒക്ടോബര്‍ 20. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ സത്യനേശന്‍, സി. 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ ആധാരം 
ചമയ്ക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി കുതിരകുളം പി. ഒ., 
ശ്രീവിനായകയില്‍ രാജമ്മ ബോധിപ്പിച്ച അപേക്ഷ വെള്ളനാട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
ട-5-2011-ല്‍ മരണസപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 രാജമ്മ ഭാര്യ 72 
2 ഗീത മകള്‍ 50 


3 സെലീന പരേതനായ മകന്‍ 


ഗിരീഷ്കുമാറിന്റെ ഭാരൃ 47 
4 സബിത - മകള്‍ 23 
5 മഹേഷ്‌ മകന്‍ 24 


മമ 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ .്പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


Gaz. No. 5/2021/DTP (CLR). 


7a 


(4) 


നമ്പര്‍ enilé-10620/2020. 2020 ഒക്ടോബര്‍ 20. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ പെരിങ്ങമ്മല വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ അംബിക എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി പനങ്ങോട്‌ പി. ഒ. 
പാപ്പനംകോട്‌, അംബിക ഭവനില്‍, ആതിര, എ. എ. 
ബോധി പ്പിച്ച അപേക്ഷ പെരിങ്ങമ്മല വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
ടിയാള്‍ 


മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 


26-5-2020-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത 


അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമേയുള്ളുവെന്നും 


അറിവായിരിക്കുന്നു. 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 അനില്‍കുമാര്‍ ഭര്‍ത്താവ്‌ 51 
2 അനുപ്‌ മകന്‍ 26 
3 ആതിര മകള്‍ 24 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ രപസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 


തല്ലാത്തതുമാകുന്നു. 
6D 


(5) 


നമ്പര്‍ enile-10655 /2020. 2020 ഒക്ടോബര്‍ 20. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വിതുര വില്ലേജില്‍ താമസിച്ചു 
വരവെ അന്തരിച്ചുപോയ അബ്ദുള്‍ കബീര്‍, കെ. എം. 
എന്ന്മാളുടെ അനന്തരാവകാശിക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കായി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി വിതുര, സഫീന മന്‍സിലില്‍ 
സലാഹുദ്ദീന്‍ ബോധിപ്പിച്ച അപേക്ഷ വിതുര വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 3-11-2018-ല്‍ 
മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത അവകാശിയായി 
താഴെ പറയുന്നയാള്‍ മാത്രമേയുള്ളുവെന്നും അറിവായിരിക്കുന്നു. 


പേര്‍ പരേതനുമായുള്ള വയസ്‌ 
ബന്ധം 
സലാഹുദ്ദീന്‍ സഹോദരന്‍ 49 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ രപസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 


തല്ലാത്തതുമാകുന്നു. 
6D 


756 


KERALA GAZETTE 





(6) 


നമ്പര്‍ enile-10799/2020. 2020 ഒക്ടോബര്‍ 20. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ മാണിക്കല്‍ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ജയശ്രീ എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധവും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
പിരപ്പന്‍കോട്‌ പി. ഒ., പാലവിള, കെ. കെ. മന്ദിരത്തില്‍ 
കുട്ടപ്പന്‍ നായര്‍ ബോധിപ്പിച്ച അപേക്ഷ മാണിക്കല്‍ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ടിയാള്‍ 23-1-2019-ല്‍ മരണസപ്പെട്ടതായും പരേതയുടെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവര്‍ 


മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 കുട്ടപ്പന്‍ നായര്‍ ഭര്‍ത്താവ്‌ 65 

2 കിഷോര്‍, കെ. കെ. മകന്‍ 34 

3 കിരണ്‍, കെ. കെ. 35 32 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ .്പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 


തല്ലാത്തതുമാകുന്നു. 
6D 


(7) 


നമ്പര്‍ enile-10660/2020. 2020 ഒക്ടോബര്‍ 20. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കോലിയക്കോട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ഷാനിഫ, റ്റി. എസ്‌. 
എന്നവരുടെ അനന്തരാവകാശികള്‍ക്ക്‌ ക്ഷേമനിധി ഓഫീസില്‍ 
ഹാജരാക്കുന്നതിനും മറ്റെ ല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി 
അവകാശ സര്‍ട്ടിഫിക്കുറ്റിനായി പിരപ്പന്‍കോട്‌ പി. ഒ., മീനാറ, 
കാര്‍ത്തിക ഭവനില്‍ മുനീര്‍, ബി. ബോധിപ്പിച്ച അപേക്ഷ 
കോലിയക്കോട്‌, ഉളിയാഴത്തുറ വില്ലേജാഫീസര്‍മാര്‍ മുഖാന്തിരം 
അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണ 
സര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 27-6-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും 


അറിവായിരിക്കുന്നു. 


80 


[Part 111 
ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 മുനീര്‍, ബി. ഭര്‍ത്താവ്‌ 32 
2 അന്‍വര്‍ സാദത്ത്‌ മകന്‍ 4 
3 അലിം സാദത്ത്‌ ം 7 
4 താഹിറ, എം. മാതാവ്‌ 49 
5 ഷാജഹാന്‍, എം. പിതാവ്‌ 56 


(മൈനര്‍ സന്താനങ്ങള്‍ പിതാവിന്റെ സംരക്ഷണയിലാണ്‌.) 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ രപസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 


തല്ലാത്തതുമാകുന്നു. 
6D 


(8) 


നമ്പര്‍ enile-10662 /2020. 2020 ഒക്ടോബര്‍ 20. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കോലിയക്കോട്‌ വില്ലേജില്‍ 
താമസിച്ചുവരവെ അന്തരിച്ചുപോയ ശിശുപാലന്‍ Mowe 
എന്നയാളുടെ അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ 
ക്കുവേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ആലിയാട്‌ പി. ഒ., 
മാങ്കുളം, രേഖ ഭവനില്‍, രേഖ, എസ്‌. ബോധിപ്പിച്ച അപേക്ഷ 
കോലിയക്കോട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 4-3-2020-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ 


പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശ്യാമള കുമാരി, എം. ഭാര്യ 59 

2 രേഖ, എസ്‌. മകള്‍ 36 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 


തല്ലാത്തതുമാകുന്നു. 
6D 


2nd Fes. 2021] 


COMMISSIONERATE OF LAND REVENUE 757 





(9) 


നമ്പര്‍ enile-8643/2020. 2020 ഒക്ടോബര്‍ 20. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വട്ടപ്പാറ വില്ലേജില്‍ താമസിച്ചു 
വരവെ അന്തരിച്ചുപോയ ബാലകൃഷ്ണന്‍ നായര്‍ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി വട്ടപ്പാറ പി. ഒ., കുന്നത്തൂര്‍ 
വീട്ടില്‍ മുരളീധരന്‍ നായര്‍ ബോധിപ്പിച്ച അപേക്ഷ വട്ടപ്പാറ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
25-2-2020-@3 മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 


1 കൃഷ്ണന്‍ നായര്‍ പരേതയായ 


സഹോദരി 
കമലമ്മയുടെ മകന്‍ 63 
2 മുരളീധരന്‍ നായര്‍ [ഴി [ഴി 48 
3 വസന്തകുമാരി - മകള്‍ 57 
4 ഗിരിജകുമാരി [ഴി [ഴി 50 


5 മണികണ്ഠന്‍ നായര്‍ പരേതയായ 
സഹോദരി കമലമ്മയുടെ 
പരേതനായ മകന്‍ 
സുകുമാരന്‍ നായരുടെ മകന്‍ 42 
6 മഹേശന്‍ നായര്‍ - [ഴി 39 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ .പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(10) 


നമ്പര്‍ ബി-10480/2020. 2020 ഒക്ടോബര്‍ 15. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വട്ടപ്പാറ വില്ലേജില്‍ താമസിച്ചു 
വരവെ അന്തരിച്ചുപോയ രാമച്രദ്രന്‍ നായര്‍, പി. എം. 
എന്നയാളുടെ 
ആവശ്യങ്ങള്‍ക്കുവേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി കല്ലയം 
അനശ്വരയില്‍, ഗിരിജ, റ്റി. ബോധിപ്പിച്ച അപേക്ഷ വട്ടപ്പാറ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
20-2-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ഗിരിജ, റ്റി. ഭാര്യ 66 

2 ദീപ, ജി. മകള്‍ 39 

3 ദിവ്യ, ജി. [ഴി 36 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ രപസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍ മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(1) 


നമ്പര്‍ enile-10213/2020. 2020 ഒക്ടോബര്‍ 15. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ നെടുമങ്ങാട്‌ വില്ലേജില്‍ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ ഷീല, എന്‍. എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ ഭൂമി സംബന്ധവും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി പരിയാരം, 
മുക്കോല, എം. എസ്‌. ഭവനില്‍ അനുപമ, എം. എസ്‌. 
ബോധിപ്പിച്ച അപേക്ഷ നെടുമങ്ങാട്‌ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 4-5-2020-ല്‍ 
മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത അവകാശി 


കളായി താഴെ പറയുന്നവര്‍ മാഠ്രതമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 

ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 

1 അഭിലാഷ്‌, എം. എസ്‌. മകന്‍ 34 

2 അനുപമ, എം. എസ്‌. മകള്‍ 33 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(12) 


നമ്പര്‍ enile-10463/2020. 2020 ഒക്ടോബര്‍ 15. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ താമസിച്ചു 
വരവെ അനത്തരിച്ചുപോയ സക്കീര്‍ ഹുസൈന്‍ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ എം. എ. സി. റ്റി. യില്‍ ഹാജരാ 
ക്കുന്നതിനും മറ്റെല്ലാവിധ ആവശ്യങ്ങള്‍ക്കുമായി അവകാശ 
സര്‍ട്ടിഫിക്കറ്റിനായി മിര്രാനികേതന്‍ പി. ഒ., ഷര്‍മ്മിള 
മന്‍സിലില്‍ നസീമ ബോധിപ്പിച്ച അപേക്ഷ വെള്ള നാട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാന്‍ 
28-5-2019-ല്‍ മരണസപ്പപെട്ടതായും പരേതന്റെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാര്രമേയുള്ളുവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌, 
നമ്പര്‍ ബന്ധം 
1 നസീമ ഭാര്യ 50 
2 ഷര്‍മ്മിള മകള്‍ 30 
3 ഷഫീക്ക്‌ മകന്‍ 29 
4 സുബൈദ ബീവി മാതാവ്‌ 70 


758 


KERALA GAZETTE 


[Parr 111 





അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ .പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(13) 


നമ്പര്‍ ബി-9932/2020. 2020 ഒക്ടോബര്‍ 15. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ ആനാട്‌ വില്ലേജില്‍ താമസിച്ചു 
വരവെ അന്തരിച്ചുപോയ സോണി, എച്ച്‌. എല്‍. എന്നവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കുവേണ്ടി 
അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ഇളവട്ടം പി. ഒ., വെമ്പ്‌, അമിന്‍ 
നിവാസില്‍ എം. എസ്‌. അമിന്‍ ബോധിപ്പിച്ച അപേക്ഷ ആനാട്‌ 
വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന 
റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാള്‍ 
20-3-2020-ല്‍ മരണപ്പെട്ടതായും പരേതയുടെ നിയമാനുസൃത 
അവകാശികളായി താഴെ പറയുന്നവര്‍ മാത്രമേയുള്ളൂവെന്നും 
അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതയുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 മിന്‍ഹാജ്‌ ജലാല്‍ ഭര്‍ത്താവ്‌ 47 

2 അമിന്‍, എം. എസ്‌. മകന്‍ 21 

3 അബിന്‍, എം. എസ്‌. ക 19 

4 മുഹമ്മദ്‌ ഹനീഫ്‌ പിതാവ്‌ 69 

5 ലൈലാബീവി മാതാവ്‌ 66 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ .്പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(14) 


നമ്പര്‍ enile-10674/2020. 2020 ഒക്ടോബര്‍ 15. 


നെടുമങ്ങാട താലൂക്കില്‍ വെള്ളനാട്‌ വില്ലേജില്‍ താമസിച്ചു 
വരവെ അത്തരിച്ചുപോയ സി. വിക്രമന്‍ നാടാര്‍ എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ പെന്‍ഷന്‍ സംബന്ധവും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
വെള്ളനാട്‌ പി. ഒ., കാരിക്കോണം, അജയ ഭവനില്‍ ശാന്ത, സി. 
ബോധിപ്പിച്ച അപേക്ഷ വെള്ളനാട്‌, ഒറ്റശേഖരമംഗലം, മാറനല്ലൂര്‍ 
ANGE! ജാഫീസര്‍മാര്‍ മുഖാന്തിരം അവകാശ വിചാരണ 
നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ 
ടിയാന്‍ 8-6-2020-ല്‍ മരണപ്പെട്ടതായും പരേതന്റെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ശാന്ത, സി. ഭാര്യ 67 

2 അജയകുമാര്‍, വി. എസ്‌. മകന്‍ 46 

3 ole, വി. എസ്‌. മകള്‍ 46 

4 ഷീബ, വി. എസ്‌. ” 42 


82 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ രപസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(15) 


നമ്പര്‍ enile-4293/2019. 2020 ഒക്ടോബര്‍ 23. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ വട്ടപ്പാറ വില്ലേജില്‍ താമസിച്ചു 
വരവെ അന്തരിച്ചുപോയ ബാബു, സുകുമാരി എന്നിവരുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വസ്തു സംബന്ധവും മറ്റെല്ലാവിധ 
ആവശ്യങ്ങള്‍ക്കുമായി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി 
കൂറക്കട പി. ഒ., കൈലാത്തുകോണം, ഗായ്രതി ഭവനില്‍ 
സുരേഷ്‌കുമാര്‍ ബോധിപ്പിച്ച അപേക്ഷ വട്ടപ്പാറ വില്ലേജാഫീസര്‍ 
മുഖാന്തിരം അവകാശ വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും 
മരണസര്‍ട്ടിഫിക്കറ്റും പരിശോധിച്ചതില്‍ ടിയാളുകള്‍ 13-11-2005, 
20-12-2011 എന്നീ തീയതികളില്‍ മരണപ്പെട്ടതായും പരേതരുടെ 
നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതരുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 
1 സുനില്‍കുമാര്‍ മകന്‍ 45 
2 സുരേഷ്കുമാര്‍ 5 42 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ ര്പസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


(൫) 


നമ്പര്‍ ബിട-10659 /2020. 2020 ഒക്ടോബര്‍ 23. 


നെടുമങ്ങാട്‌ താലൂക്കില്‍ കോലിയക്കോട്‌ വില്ലേജില്‍ 
താമസിച്ചു വരവെ അന്തരിച്ചുപോയ ജോയി എന്നയാളുടെ 
അനന്തരാവകാശികള്‍ക്ക്‌ വിവിധ ആവശ്യങ്ങള്‍ക്കു 
വേണ്ടി അവകാശ സര്‍ട്ടിഫിക്കറ്റിനായി ശാന്തിഗിരി പി. ഒ., 
സ്നേഹശാന്തിയില്‍ ബിനു, എസ്‌. ബോധിപ്പിച്ച അപേക്ഷ 
കോലിയക്കോട്‌ വില്ലേജാഫീസര്‍ മുഖാന്തിരം അവകാശ 
വിചാരണ നടത്തിവന്ന റിപ്പോര്‍ട്ടും മരണസര്‍ട്ടിഫിക്കറ്റും 
പരിശോധിച്ചതില്‍ ടിയാന്‍ 27-2-2019-ല്‍ മരണപ്പെട്ടതായും 
പരേതന്റെ നിയമാനുസൃത അവകാശികളായി താഴെ പറയുന്നവര്‍ 
മാത്രമേയുള്ളൂവെന്നും അറിവായിരിക്കുന്നു. 


ക്രമ പേര്‍ പരേതനുമായുള്ള വയസ്‌ 
നമ്പര്‍ ബന്ധം 

1 ബിനു, എസ്‌. ഭാര്യ 46 

2 വിശുദ്ധ, ജെ. ബി. മകള്‍ 17 


(മൈനര്‍ സന്താനം മാതാവിന്റെ സംരക്ഷണയിലാണ്‌.) 


അതനുസരിച്ച്‌ അവകാശ സര്‍ട്ടിഫിക്കറ്റ്‌ നല്‍കുന്നതില്‍ 
ആര്‍ക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത്‌ ഈ പരസ്യം 
കേരള ഗവണ്‍മെന്റ്‌ ഗസറ്റില്‍ രപസിദ്ധപ്പെടുത്തി 30 
ദിവസത്തിനകം ഈ ആഫീസില്‍ നേരിട്ട്‌ ഹാജരായി 
രേഖാമൂലം ബോധിപ്പിച്ചുകൊള്ളേണ്ടതും അവധി കഴിഞ്ഞും 
തപാല്‍മാര്‍ഗ്ഗവും ലഭിക്കുന്ന ആക്ഷേപങ്ങള്‍ സ്വീകരിക്കുന്ന 
തല്ലാത്തതുമാകുന്നു. 


താലൂക്കാഫീസ്‌, 
നെടുമങ്ങാട്‌. 


(പ്പ്‌) 


തഹശീൽദാർ. 


